Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERN 


കര 


രള സർക്ക 
RNMENT OF 


- 


4 


ക്കാർ 
OF KERALA 


tl cf Kk daly 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂ ലൈ29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 


നമ്പർ 


30 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ശ്രാവണം 7 
7th Sravana 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സാമൂഹ്യനീതി ഡയറക്ടറുടെ കാര്യാലയം 

വിജ്ഞാപനം 


നമ്പർ എൻ. 2180/ 2014 / സാ . നീ . വ . 

2014 ജൂൺ 24. 
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുകയും അതിക്രമങ്ങൾക്കിരയായവരെ സംരക്ഷിക്കുവാനും 
പുനരധിവസിപ്പിക്കു വാ നു മു ദ്ദേശിച്ചു കൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്ക്കരിച്ചു നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് 
" നിർഭയ പദ്ധതി . അതിക്രമങ്ങൾ തടയുക, അതിക്രമങ്ങൾ നടത്തിയവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുക, ഇരയായവർക്ക് 
സഹായവും സംരക്ഷണവും നൽകുക, അവരെ പുനരധിവസിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 

സംസ്ഥാനത്ത് അതിക്രമങ്ങൾക്കിരയായ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി 
" നിർഭയ ഷെൽട്ടർ ഹോമുകൾ എന്ന പേരിൽ ഷെൽറ്റർ ഹോമുകൾ ഇനി പറയുന്ന 9 ജില്ലകളിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ടെന്ന 
വിവരം പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 
1. തിരുവനന്തപുരം 

ഇടുക്കി 

എറണാകുളം 
4 . തൃശ്ശൂർ 

പാലക്കാട് 
മലപ്പുറം 
കോഴിക്കോട് 

വയനാട് 
9. കാസർഗോഡ് 


വി. എൻ. ജിതേന്ദ്രൻ, 
സാമൂഹ്യനീതി ഡയറക്ടർ. 


തിരുവനന്തപുരം. 


